GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

20 


सत्यमेव जयते 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


o 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ആഗസ്റ്റ് 25 
25th August 2020 

1196 ചിങ്ങം 9 
9th Chingam 1196 


നമ്പർ 


34 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ഭാദം 3 
3rd Bhadra 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


25th AUG . 2020] 


COMMISSIONERATE OF LAND REVENUE 


5993 


Nilambur Taluk 


നമ്പർ ഡി3-20203369 19300 . 


2020 മേയ് 27 . 


പരസ്യം 


( 1 ) 


നമ്പർ ബി3-11318 ( എ ) 2019. 


2020 മേയ് 4 , 


അന ന്ത രാ വ കാശ 


അന്വഷണം 


മണ്ണാർക്കാട് താലൂക്കിൽ അല ന ല്ലൂർ -2 വില്ലേ ജിൽ 
ചന്ദ്രൻ , പി . s / 0 കു ഞ്ഞൻ, 

പാല ക്കാ ഴി 

വീട്, 
കർക്കിടാംകുന്ന് പി . ഒ . എന്ന യാൾ മരണപ്പെട്ടു വെന്നും 
ബാങ്കിൽ 

ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റ് അനുവദിച്ചുതരണമെന്ന്ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ ഭാര്യ സുമലത , പി . വി . എന്നവർ സമർപ്പിച്ച് 
അപേക്ഷ യിൻമേൽ അ ല ന ല്ലൂർ-2 വില്ലേജാഫീ സർ വഴി 
നട ത്തി യ തിൽ ചന്ദ്രൻ, പി . 

എന്ന യാൾ 
15 - 3- 2 020 - ന് മ ര ണപ്പെട്ടിട്ടു ള്ള താ യും പര തന്റെ 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 
| കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
സുമലത , പി . വി . 

ഭാര്യ 
ഗ്രീഷ്മ , സി . എസ് . 

മകൾ 
രേഷ്മ , സി . എസ് . 
രാഹുൽ, സി . എസ് . 

മകൻ 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം മണ്ണാർക്കാട് 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


നില മ്പൂർ താ ലൂ ക്കിൽ പോരൂർ 

വില്ലേ ജിൽ 
മൂസ , ടി . പി . , താഴത്തു പൂ ങ്കുഴി വീട്, താളിയം കുണ്ട്, 
പോരൂർ പി . ഒ . എന്നയാൾ മരിച്ചു പോ യെന്നും വിവിധ 
ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ മകൻ നസീബു റഹ്മാൻ എന്നയാൾ സമർപ്പിച്ച 
അ അ ക്ഷ യിൻ മേൽ 

ബന്ധ പ്പെട്ട വില്ലേജാഫീ സർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 16-8-2019 - ന് മരിച്ചു 
പോയെന്നും, പരേതന്റെ അവകാശികളായി നാല് പേർ 
മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ പരേതന്റെ 
മരണത്തിന് മുമ്പ് തന്നെ മരണപ്പെട്ടിട്ടുണ്ട് എന്നും അറിയുന്നു . 


1 


45 


2 


26 


3 


25 


പേര് 


പരേതനുമായുള്ള 


വയസ് 


4 


23 


കമ് 
നമ്പർ 


ബന്ധം 


1 


മൈമൂനത്ത് 


ഭാര്യ 


54 


2 


ബാദിർ സാലിം 


മകൻ 


20 


3 


നസീബു റഹ്മാൻ 


21 


3 3 


4 


നിബാസ് അമീൻ 


30 


2 


താലൂക്കാഫീസ്, 
മണ്ണാർക്കാട് . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


MALAPPURAM DISTRICT 


മേൽപ്പ റ ഞ്ഞവരാണ് മുസ്ലീം പിന്തുടർച്ചാവകാശ 
നിയമപ്രകാരം പരേ തന്റെ അ വ കാ ശികളെന്നു ള്ള തിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം നിലമ്പൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


Ernad Taluk 


ഏറ നാട് 


നമ്പർ ബി3-11319 2019. 


2020 മേയ് 4 , 


പരസ്യം 
റഫ് . ഇ2-77 / 2020. 

2020 ആഗസ്റ്റ് 10 . 
താലൂ ക്കിൽ 

കാ വ നൂർ വില്ലേജിൽ 
പവിഴം വീട്ടിൽ കാവ നൂർ പി . ഒ . , മലപ്പുറം ജില്ല യിൽ 
താമസിച്ചിരുന്ന ഗീത , കെ . എന്നവർ 9-4-2020 -ാം തീയതി 
മരണപ്പെട്ടിരിക്കുന്നു . ടിയാളുടെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചു കിട്ടു ന്ന തി നു വേണ്ടി ടിയാളുടെ ഭർത്താവ് 
വേണുഗോപാലൻ, യു . പി . എന്നയാൾ ഈ ആഫീസിൽ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയു ന്ന വരെ അനന്തരാവകാശികളായി റിപ്പോർട്ട് 
ചെയ്യപ്പെട്ടിരിക്കുന്നു . 


നില മ്പൂർ 

താ ലൂ ക്കിൽ അ മ ര മ്പലം വില്ലേ ജിൽ 
മുഹമ്മദ്, മണ്ണയിൽ വീട്, കവളമുക്കട്ട പി . ഒ . , അമരമ്പലം 
എന്നയാൾ മരിച്ചു പോയെന്നും വിവിധ ആവ ശ്യ ത്തിന് 
അന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെ ട്ടു കൊണ്ട് 
പരേതന്റെ മകൻ അബ്ദുൾ നാസർ എന്നയാൾ സമർപ്പിച്ച 
അപേ ക്ഷ യിൻ മേൽ 

ബന്ധ പ്പെട്ട വില്ലേജാഫീ സർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 7-10-2017 - ന് മരിച്ചു 
പോയെന്നും, പരേ തന്റെ അവകാശികളായി നാല് പേർ 
മാത്രമാ ണു ള്ള തെന്നും പരേ തന്റെ മാതാ പി താ ക്കൾ 
പരേതന്റെ മരണത്തിന് മുമ്പ് തന്നെ മരണപ്പെട്ടിട്ടുണ്ട് എന്നും 
അറിയുന്നു . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


1 


60 


2 


22 


3 


28 


വേണുഗോപാലൻ, യു . പി . ഭർത്താവ് 
അതുൽ, കെ . 

മകൻ 
ആതിര , എ . കെ . 

മകൾ 
മേൽപ്പറഞ്ഞവരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബസ്ഥ 


1 


ഖദീജ 


ഭാര്യ 


69 


2 


മകൻ 


49 


അബ്ദുൾ നാസർ 
അബ്ദുൾ റഷീദ് 


3 


47 


3 


താലൂക്കാഫീസ്, 
ഏറനാട്. 


( ഒപ്പ് ) 
തഹശീൽദാർ. 


4 


സൽമത്ത് 


മകൾ 


44 


Gaz , No. 3412020 / DTP ( CLR ) . 


179 


